Kerala Gazette No . 49 dated 9th December 2008. 
PART I 


Section iii 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - എ ) വകുപ്പ് 


- വിജ്ഞാപനം 


നമ്പർ 1485 ലെഗ്. എ1/ 2007/ നിയമം. 


2008 ആഗസ്റ്റ് 2. 
തിരുവനന്തപുരം, 

1930 ശാവണം 11. 


2008 ആഗസ്റ്റ് 1 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടു ത്തിയ താഴെ 
പറയുന്ന ഓർ ഡി നൻ സ് പൊതു ജ ന ങ്ങ ളു ടെ അറി വി ലേ ക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻ പ്രകാരം, 

വി. ജി . കുമാരി ഗിരിജ , 
നിയമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


G. 713 / 2008. 


2008 - ലെ 37 -ാം നമ്പർ ഓർഡിനൻസ് 


2008 - ലെ കേരള ( പട്ടികജാതി പട്ടികഗോത്രവർഗ്ഗങ്ങൾ) സമുദായ 
സർട്ടിഫിക്കറ്റ് നൽകുന്നത് ക്രമപ്പെടുത്തൽ ( ഭേദഗതി) 

- ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അ ൻ പ ത്തിയൊമ്പതാം സം വ ത്സ ര ത്തിൽ 
കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയത്. 


1996 - ലെ കേരള ( പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗങ്ങൾ) 
സമുദായ സർട്ടിഫിക്കറ്റ്നൽകുന്നത് ക്രമപ്പെടുത്തൽ 

- ആക്ട് ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ഓർഡിനൻസ് 


പീഠിക . 2007- ലെ കേരള ( പട്ടികജാതി പട്ടികഗോത്രവർഗ്ഗങ്ങൾ) സമുദായ 
സർട്ടിഫിക്കറ്റ്നൽകുന്നത് ക്രമപ്പെടുത്തൽ ( ഭേദഗതി) ഓർഡിനൻസ് (2007- ലെ 4), 
2007 ജനുവരി 31 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും ; 

2007 മാർച്ച് 2 -ാം തീയതി ആരംഭിച്ച് 2007 മാർച്ച് 29 -ാം തീയതി അവസാനിച്ച നിയമ 
സഭാ സമ്മേളനത്തിൽ 2007 - ലെ 4 -ാം നമ്പർ ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമ 
സഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ കേരള സംസ്ഥാന നിയമസഭ 
യിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 

പ്രസ്തുതഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി, 2007 - ലെ കേരള 
( പട്ടികജാതി പട്ടികഗോത്രവർഗ്ഗങ്ങൾ) സമുദായ സർട്ടിഫിക്കറ്റ് നൽകുന്നത് 
ക്രമപ്പെടുത്തൽ ( ഭേദഗതി) ഓർഡിനൻസ്( 2007 - ലെ 39 ) 2007 മാർച്ച് 30 -ാം തീയതി കേരള 
ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും ; 

- 2007 ജൂൺ 19 -ാം തീയതി ആരംഭിച്ച്, 2007 ജൂലായ് 26 -ാം തീയതി അവസാനിച്ച 
നിയമസഭാ സമ്മേളനത്തിൽ 2007 - ലെ 39 -ാം നമ്പർ ഓർഡിനൻസിനുപകരം സംസ്ഥാന 
നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ളഒരു ബിൽ കേരള സംസ്ഥാന നിയമ 
സഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 

| പ്രസ്തുതഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2007 - ലെ കേരള 
( പട്ടികജാതി പട്ടികഗോത്രവർഗ്ഗങ്ങൾ) സമുദായ സർട്ടിഫിക്കറ്റ് നൽകുന്നത് കമ 
പ്പെടുത്തൽ ( ഭേദഗതി) ഓർഡിനൻസ് (2007 - ലെ 55 ) 2007 ജൂലായ് 30 -ാം തീയതി 
കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും ; 


. പല വ്യവസ്ഥകൾ 
പാർട്ടിഫിക്കറ്റ് 
നഷം 
തീയതി 


| 2007 സെപ്റ്റംബർ 4 -ാം തീയതി ആരംഭിച്ച് 2007 സെപ്റ്റംബർ 20 -ാം തീയതി അവസാ 
നിച്ച നിയമസഭാ സമ്മേളനത്തിൽ 2007 - ലെ 55 -ാം നമ്പർ ഓർഡിനൻസിനുപകരം സംസ്ഥാന 
നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ളഒരു ബിൽ കേരള സംസ്ഥാന നിയമ 
സഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 


പ്രസ്തുതഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2007 - ലെ കേരള 
( പട്ടികജാതി പട്ടികഗോത്രവർഗ്ഗങ്ങൾ) സമുദായ സർട്ടിഫിക്കറ്റ് നൽകുന്നത് 
ക്രമപ്പെടുത്തൽ ( ഭേദഗതി) ഓർഡിനൻസ് (2007 - ലെ 60) 2007 ഒക്ടോബർ 15 -ാം 
തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും ; 

| 2008 ഫെബ്രുവരി 20 -ാം തീയതി ആരംഭിച്ച് 2008 മാർച്ച് 19 -ാം തീയതി അവ 
സാനിച്ച് നിയമസഭാ സമ്മേളനത്തിൽ 2007 - ലെ 60 -ാം നമ്പർ ഓർഡിനൻസിനു 
പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു 
ബിൽ കേരള സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്ന 
തിനും കഴിയാതിരുന്നതിനാലും ; 


പ്രസ്തുതഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2007 - ലെ കേരള 
( പട്ടികജാതി പട്ടികഗോത്രവർഗ്ഗങ്ങൾ) സമുദായ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ക്രമ 
പ്പെടുത്തൽ ( ഭേദഗതി) ഓർഡിനൻസ് ( 2008 - ലെ 10) 2008 ഏപ്രിൽ 1 -ാം തീയതി 
കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും ; 


- 2008 ജൂൺ 23 -ാം തീയതി ആരംഭിച്ച് 2008 ജൂലായ് 24 -ാം തീയതി അവസാനിച്ച 
നിയമസഭാ സമ്മേളനത്തിൽ 2008- ലെ 10 -ാം നമ്പർ ഓർഡിനൻസിനുപകരം സംസ്ഥാന 
നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ കേരള സംസ്ഥാന 
നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 


ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (2) -ാം ഖണ്ഡം ( എ ) ഉപ 
ഖണ്ഡപ്രകാരം പ്രസ്തുതഓർഡിനൻസ്2008 ആഗസ്റ്റ്4 -ാം തീയതി പ്രാബല്യത്തിലില്ലാ 
താകുമെന്നതിനാലും ; 


പ്ത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താ തി രിക്കു ന്ന പക്ഷം 
വൈഷമ്യങ്ങൾഉണ്ടാകുമെന്നതിനാലും ; 


-- കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും, സത്വര നടപടി എടു 
ക്കേണ്ടത്ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് ബോധ്യ 
മായിരിക്കുന്നതിനാലും: 


- ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


-- 1. ചുരുക്ക പ്പേരും പാരം ഭ വും . - ( 1) ഈ ഓർഡിനൻസിന് 2008 - ലെ 
കേരള ( പട്ടികജാതി പട്ടികഗോത്രവർഗ്ഗങ്ങൾ) സമുദായ സർട്ടിഫിക്കറ്റ്നൽകുന്നത് 
ക്രമപ്പെടുത്തൽ ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 

- ( 2) ഇത് 2007 ഫെബ്രുവരി 1 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


2. 1996 - ലെ 11 -ാം നമ്പർ ആക്ട്താൽക്കാലികമായി ഭേദഗതിചെയ്യേണ്ടതാണെന്ന്. - 
ഈ ഓർഡിനൻസ് പ്രാബല്യത്തിൽ ഇരിക്കുന്ന കാലയളവിൽ, 1996 - ലെ കേരള ( പട്ടിക 
ജാതി പട്ടികഗോത്രവർഗ്ഗങ്ങൾ) സമുദായ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ക്രമപ്പെടു 
ത്തൽ ആക്റ്റ്( 1996 - ലെ 11 ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശി 
ക്കപ്പെടുക ) 3 മുതൽ 11 വരെയുള്ള വകുപ്പുകളിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള ഭേദഗതികൾക്ക് 
വിധേയമായി പ്രാബല്യംഉണ്ടായിരിക്കുന്നതാണ്. 

3. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 2 -ാം വകുപ്പ് ( ജി) ഖണ്ഡ 
ത്തിനുപകരം താഴെപ്പറയുന്ന ഖണ്ഡംചേർക്കേണ്ടതാണ്, അതായത്: 

“( ജി) " വിദഗ്ദ്ധ ഏജൻസി എന്നാൽ, 9 -ാം വകുപ്പ്(1) -ാം ഉപവകുപ്പ് പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനും അങ്ങനെയുള്ളമറ്റ് കർത്തവ്യങ്ങൾ 
നിർവ്വഹിക്കുന്നതിനും വേണ്ടി, വിജിലൻസ് സെല്ലിലെ വിജിലൻസ്ആഫീസറായി പ്രവർത്തി 
ക്കുന്ന ഡെപ്യൂട്ടി ഡയറക്ടറുടെ ( നരവംശ ശാസ്ത്രം) കീഴിൽ, പട്ടികജാതികളുടെയും പട്ടിക 
ഗോത്ര വർഗ്ഗങ്ങളുടെയും ഗവേഷണത്തിന്റേയും പരിശീലനത്തിന്റേയും വികസന പഠന 
ത്തിന്റേയും ചുമതലയുള്ള, സർക്കാരിന്റെ, പട്ടികജാതി പട്ടികഗോത്രവർഗ്ഗ വികസന വകു 
പ്പിന്റെ കേരള പട്ടികജാതി പട്ടികഗോത്രവർഗ്ഗ ഗവേഷണ, പരിശീലന വികസന പഠന വകു 
പ്പിലെ ( കിർത്താഡ്സ്) നരവംശ ശാസ്ത്ര വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥനോഉദ്യോഗ 
സ്ഥൻമാരുടെ സംഘമോ എന്നർത്ഥമാകുന്നു . 

- 4. എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. - പ്രധാന ആക്റ്റിൽ 6 -ാം 
വകുപ്പിനുശേഷംതാഴെപ്പറയുന്ന വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: - 

- “6 എ മുൻപ്നൽകിയ സമുദായ സർട്ടിഫിക്കറ്റ് റദ്ദാക്കൽ: - ഈ ആക്ടിലെ മറ്റ് 
ഏതെങ്കിലും വ്യവസ്ഥകളിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെഏതെങ്കിലും വിധി 
ന്യായത്തിലോ, ഡിക്രിയിലോ, ഉത്തരവിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 5 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പ് പ്രകാരം സമുദായ സർട്ടിഫിക്കറ്റിനുള്ളഅപേക്ഷയുടെ കോമ്പിറ്റന്റ്അതോ 
റിറ്റിയാലുള്ള നിരസിക്കലും, 6 -ാം വകുപ്പ്(2 ) -ാം ഉപവകുപ്പ് പ്രകാരം സകീനിംഗ് കമ്മിറ്റി 
യാലുള്ളഅപേക്ഷയുടെ നിരസിക്കലും, ഏതെങ്കിലും അധികാരസ്ഥാനം മുൻപ് നൽകി 
യിട്ടുള്ളഏതെങ്കിലും സർട്ടിഫിക്കറ്റിന്റെ റദ്ദാക്കലായി കരുതേണ്ടതും 7 -ാം വകുപ്പിൽ പരാ 
മർശിക്കപ്പെട്ട, ഏതെങ്കിലും അധികാരസ്ഥാനം പരിശോധനയിൽ സർട്ടിഫിക്കറ്റ്കളവായോ, 
തെറ്റായോ, വഞ്ചനാപരമായോ നേടിയിട്ടുള്ളതാണെന്ന്കാണുകയും അനന്തരഫലമായി 
ആ വ്യക്തിയുടെ പട്ടികജാതി പട്ടികഗോത്രവർഗ്ഗ അവകാശവാദം നിരസിക്കപ്പെടുകയും 
ചെയ്യുന്നിടത്ത്, അപകാരമുള്ള നിരസിക്കലും കൂടി സർട്ടിഫിക്കറ്റിന്റെ റദ്ദാക്കലായി 
കരുതപ്പെടേണ്ടതാണ്. ”. 


5. 8 എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. - പ്രധാന ആക്റ്റിൽ 8 -ാം 
വകുപ്പിനുശേഷംതാഴെപ്പറയുന്ന വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് 


“ 8 എ സമുദായ സർട്ടിഫിക്കറ്റുകൾ വ്യാജമെന്നു കണ്ടാൽ റദുചെയ്യേണ്ട 
താണെന്ന്. (1) പരിശോധനയിൽ സൂക്ഷ്മപരിശോധന കമ്മിറ്റി ഒരു വ്യക്തിയുടെ പട്ടിക 
ജാതിയോ പട്ടികഗോത്രവർഗ്ഗമോഎന്ന അവകാശവാദത്തിന്ഉപോൽബലകമായി നൽകി 
യിട്ടുള്ള സർട്ടിഫിക്കറ്റ് യഥാർത്ഥമല്ലെന്ന്കണ്ടെത്തിയാൽ, ആയത് റദ്ദാക്കേണ്ടതും 
അപകാരമുള്ള റദ്ദാക്കൽ നിയമനാധികാരിയെയോ, തദ്ദേശാധികാരസ്ഥാനത്തെയോ, 
വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തലവനേയോ, അതതു സംഗതിപോലെ, നിയമനമോ, 
പ്രവേശനമോ റദ്ദാക്കുന്നതിനുള്ള ഒരു അഭ്യർത്ഥനയോടൊപ്പം അറിയിക്കേണ്ടതാണ്. 

(2) (1) -ാം ഉപവകുപ്പ് പ്രകാരം ഒരറിയിപ്പ് ലഭിക്കുമ്പോൾ, നിയമനാധികാരിയോ 
അല്ലെങ്കിൽ തദ്ദേശാധികാര സ്ഥാനമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ 
തലവനോ, അതതുസംഗതിപോലെ,ബന്ധപ്പെട്ട വ്യക്തിക്ക് വീണ്ടുംയാതൊരു നോട്ടീസും 
കൊടുക്കാതെതന്നെ നിയമനംഅല്ലെങ്കിൽ പ്രവേശനം റദ്ദാക്കേണ്ടതും, അയാളെഉദ്യോഗ 
ത്തിൽ തുടരുന്നതിൽനിന്നും അല്ലെങ്കിൽ തുടർന്ന് പഠിക്കുന്നതിൽനിന്നും പുറത്താക്കേ 
ണ്ടതുമാണ്. 

6. 9 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിൽ 9 -ാം വകുപ്പ് (2 ) -ാം ഉപ 
വകുപ്പിനുപകരം താഴെപ്പറയുന്നഉപവകുപ്പ്ചേർക്കേണ്ടതാണ്, അതായത്: - 

- “( 2) സൂക്ഷ്മപരിശോധന കമ്മിറ്റി നിയമാനുസൃതമായ നടപടിക്രമത്തിനുശേഷം 
റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആളുടെ കാര്യത്തിൽ വിപരീതമായി കാണുന്നില്ലെങ്കിൽ, പട്ടികജാതി 
യുടെയോ പട്ടികഗോത്രവർഗ്ഗങ്ങളുടെയോ, അതതുസംഗതിപോലെയുള്ള, അവകാശ 
വാദത്തിൽ അനുകൂലമായോ പ്രതികൂലമായോഉള്ള വിദഗ്ദ്ധ ഏജൻസിയുടെറിപ്പോർട്ട് 
നിർണ്ണായകമായ തെളിവായിരിക്കുന്നതാണ്. . 

7 . 11 -ാം വകുപ്പിന്റെ ഭേദ ഗതി. - പധാന ആക്റ്റിൽ 11 -ാം 
വകുപ്പിൽ, ( 3) -ാം ഉപവകുപ്പിനുശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ് കുട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: 

- ""( 4) സൂക്ഷ്മപരിശോധന കമ്മിറ്റി പുറപ്പെടുവിക്കുന്നഉത്തരവ് അന്തിമവും നിർണ്ണാ 
യകവുമായിരിക്കുന്നതാണ്. സൂക്ഷ്മപരിശോധന കമ്മിറ്റി പാസ്സാക്കിയ ഉത്തരവിനെതിരെ 
യാതൊരു വ്യവഹാരമോ അപ്പീലോ നിലനിൽക്കുന്നതല്ല. ” 

8 . 12 -ാം വകു പ്പിന്റെ ഭേദ ഗതി. - പധാന ആക്റ്റിൽ 12 -ാം 
വകുപ്പ്, (3) -ാം ഉപവകുപ്പ് വിട്ടുകളയേണ്ടതാണ്. 


9. 15 എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. - പ്രധാന ആക്റ്റിൽ 15 -ാം 
വകുപ്പിനുശേഷംതാഴെപ്പറയുന്ന വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 


“15 എ ഒരു പട്ടികജാതി അംഗം പട്ടികഗോത്രവർഗ്ഗമെന്നും, നേരെ തിരിച്ചും, ഒരു 
വ്യാജ സമുദായ സർട്ടിഫിക്കറ്റ് നേടുമ്പോഴുള്ള ശിക്ഷ . - പട്ടികജാതിയിൽപ്പെട്ട ഏതെങ്കിലും 
ഒരാൾ, അയാൾ ഏതെങ്കിലും പട്ടികഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ആളാണെന്നുള്ള ഒരു വ്യാജ 
സമുദായ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുകയോ, അല്ലെങ്കിൽ ഒരു പട്ടികഗോത്രവർഗ്ഗത്തിൽപ്പെട്ട 
ഒരാൾ, അയാൾ ഏതെങ്കിലും പട്ടികജാതിയിൽപ്പെട്ട ആളാണെന്നോ ഉള്ള ഒരു വ്യാജ 
സമുദായ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുകയോ ചെയ്താൽ കുറ്റസ്ഥാപനത്തിന്മേൽ, ആറു 
മാസത്തിൽ കുറയാത്ത എന്നാൽ രണ്ടു വർഷം വരെയാകാവുന്ന കാലയളവിലേയ്ക്കുള്ള 
കഠിന തടവും, ആയിരം രൂപയിൽ കുറയാത്തതും എന്നാൽ അയ്യായിരം രൂപവരെയാകാവു 
ന്നതുമായ പിഴയും നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. . 

- 10 . 16എ എന്ന പുതിയ വകുപ്പ്കൂട്ടിച്ചേർക്കൽ. - പ്രധാന ആക്റ്റിൽ 16 -ാം വകു 
പ്പിനുശേഷംതാഴെപ്പറയുന്ന വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് - 

“16 എ പെൻഷൻ ആനുകൂല്യങ്ങളുടെ നീട്ടിവയ്ക്കൽ. - ഈ ആക്സിലെ മറ്റ് 
ഏതെങ്കിലും വ്യവസ്ഥകളിലോ, തത്സമയം പ്രാബല്യത്തിലിരിക്കുന്നമറ്റേതെങ്കിലും നിയമ 
ത്തിലോഅല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെ വിധിന്യായത്തിലോ ഡിഗ്രിയിലോഉത്തര 
വിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ഒരാൾ, സർക്കാരിലോ, അല്ലെങ്കിൽ സർക്കാർ 
സംരംഭത്തിലോ,തദ്ദേശാധികാരസ്ഥാപനത്തിലോഅല്ലെങ്കിൽ മറ്റ്ഏതെങ്കിലും അധികാര 
സ്ഥാനത്തിലോ പട്ടികജാതിക്കോ പട്ടികഗോത്രവർഗ്ഗത്തിനോവേണ്ടി സംവരണം ചെയ്തി 
ട്ടുള്ള ഒരു തസ്തികയിൽ വ്യാജസമുദായ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഏതെങ്കിലും 
നിയമനം നേടിയെടുക്കുകയും, വിദഗ്ദ്ധ ഏജൻസിയുടെ ഒരു അന്വേഷണത്തിൽ അയാ 
ളുടെഅവകാശവാദം യഥാർത്ഥമല്ലെന്ന്കണ്ടെത്തുകയും, ആരോപണവിധേയനായ ആൾ, 
സർക്കാരോ, സൂക്ഷ്മപരിശോധന കമ്മിറ്റിയോ നടത്തുന്നഅന്വേഷണത്തിനിടയിൽ വിരമി 
ക്കുകയും ചെയ്താൽ, സർക്കാരിനോ, സർക്കാർ സംരംഭത്തിനോ,തദ്ദേശാധികാരസ്ഥാപന 
ത്തിനോ അല്ലെങ്കിൽ മറ്റ്ഏതെങ്കിലും അധികാരസ്ഥാനത്തിനോ, അതതുസംഗതിപോലെ, 
സർക്കാരിന്റേയോ, സൂക്ഷ്മപരിശോധന കമ്മിറ്റിയുടേയോ തീരുമാനം വരെആരോപണ 
വിധേയനായ ആളുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ നീട്ടിവയ്ക്കുന്നതിനും തടഞ്ഞുവയ്ക്ക 
ന്നതിനും അധികാരമുണ്ടായിരിക്കുന്നതാണ്. . 

11. സാധൂകരിക്കൽ. - പ്രധാന ആകിലോ തൽസമയം പ്രാബല്യത്തിലിരിക്കുന്ന 
മറ്റേതെങ്കിലും നിയമത്തിലോഅല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെഏതെങ്കിലും വിധി 
ന്യായത്തിലോ ഡിക്രിയിലോ ഉത്തരവിലോഎന്തുതന്നെ അടങ്ങിയിരുന്നാലും, ഭാരതത്തിന്റെ 
സുപ്രീം കോടതിയിലെ 5854 / 1994 -ാം നമ്പർ സിവിൽ അപ്പീലിന്റെ 1994 സെപ്റ്റംബർ 2 -ാം 
തീയതിയിലെ വിധിന്യായത്തിന്റെ അനന്തരഫലമായി 1995 മെയ് 8 -ാം തീയതിയിലെ സ . ഉ . 
( പി ) 16/ 95/എസ്. സി. എസ്. റ്റി . ഡി. ഡി. നമ്പർ വിജ്ഞാപനം വഴി രൂപീകരിച്ച് സൂക്ഷ്മ 
പരിശോധനാ കമ്മിറ്റി 1995 മേയ് 8 -ാം തീയതി മുതൽ 2002 ഏപ്രിൽ 24 -ാം തീയതി 
വരെയുള്ളകാലയളവിൽ പുറപ്പെടുവിച്ച ഏതെങ്കിലും ഉത്തരവ് ഈ ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി വരുത്തിയ പ്രധാന ആക്റ്റിലെ വ്യവസ്ഥകൾ പ്രകാരം പുറപ്പെടുവിച്ചതായി 
കരുതപ്പെടേണ്ടതും പ്രധാന ആക്റ്റ് പ്രകാരമോ അതിൻ കീഴിലോ നൽകപ്പെട്ട അധികാരം 
വിനിയോഗിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി 1995 മേയ് 8 -ാം തീയതിരൂപീകരിച്ച സൂക്ഷ്മ 


പരിശോധന കമ്മിറ്റി ചെയ്ത ഏതെങ്കിലും കാര്യമോ, എടുത്ത ഏതെങ്കിലും നടപടിയോ, 
പ്രധാന ആക്റ്റിലെ വ്യവസ്ഥകൾ പ്രകാരമല്ല സൂക്ഷ്മപരിശോധന കമ്മിറ്റി രൂപീകരിച്ചത് 
എന്ന കാരണത്താൽ അസാധുവായി കരുതപ്പെടാൻ പാടില്ലാത്തതാണ്. 

12 . റദ്ദാക്കലും ഒഴിവാക്കലും. - (1) 2008 - ലെ കേരള ( പട്ടികജാതി പട്ടികഗോ 
ത്രവർഗ്ഗങ്ങൾ) സമുദായ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ക്രമപ്പെടുത്തൽ ( ഭേദഗതി) 
ഓർഡിനൻസ്( 2008 - ലെ 10) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

(2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും പ്രസ്തുതഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്ത പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്ത ഏതെങ്കിലും കാര്യമോ, എടുത്ത 
ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്ത പ്രധാന ആക്റ്റിൻ 
കീഴിൽ ചെയ്തതോഎടുത്തതോആയി കരുതപ്പെടേണ്ടതാണ്. 


ആർ. എസ്. ഗവായി, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ) 


എസ്. കുമാരി സുധ, 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


